Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
- KL/TV( N )/12/12 -14 


GOVERY 


. 


. - 


ക് 


- - ക 
രള സർക് 


SRNMENT 
OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


16th October 2012 
2012 ഒക്ടോബർ 16 
24th Aswina 1934 
1934 ആശ്വിനം 24 


Vol. I 
വാല്യം 1 


- No. 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 6060 / 2010 . 


2012 സെപ്റ്റംബർ 29. 


1 ഡി - 6882 / 2011 - കുളത്തൂപ്പുഴ റെയിബിൽ 
പുന്നമൺവയലിൽ ചെക്ക് ഡാം നിർമ്മാണം - 

2 , 00 , 000 


5 , 000 


2 ഡി - 7006/ 2011 - പാലോട് റെയിഞ്ചിൽ 
ആദിച്ചൺകോൺ ചെക്ക് ഡാം നിർമ്മാണം 
4 , 00, 000 


10, 000 


17 , 500 


കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ വിവ രി ക്കുന്ന 
ജോലികൾക്ക് പൊതുമരാമത്ത്വകു പ്പിലെ അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും ഓരോ ജോലിക്കും മുദ്രവച്ച 
കവറുകളിൽ പ്രവൃത്തിയുടെ പേര് കാണിച്ചു കൊണ്ടുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ 2012 
ഒക് ടോ ബർ മാസം 30 -ാം തീയതി പകൽ 3 മണിവരെ 
തിരു വ ന ന്ത പുരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ആഫീ സിൽ 
സ്വീകരിക്കു ന്നതും 3. 30 - ന് ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 


3 ഡി - 6242 / 2 012 - - കുളത്തൂപ്പുഴ റെയിഞ്ചിൽ 
ചിറ്റാർ നോർത്തിൽ അടി പ്പ റമ്പ് മുതൽ 
ഇ ല വ് പാലം വരെ ( 1 കി . മീ . ) റോഡ് 
സോളിംഗും മെറ്റലിംഗും - 7,00, 000 
ഡി - 7656/ 2011 - പാലോട് റെയി അഞ്ചിൽ 
ചിറ്റാർ മുല്ലച്ചലിൽ ഫയർ വാച്ച് ടവറിന്റെ 

നിർമ്മാണം - 2 ,92,000 
5 ഡി - 822/ 2012 - - പാലോട് റെയിഞ്ചിൽ 
ഭര ത ന്നൂർ സെക്ഷ നിൽ വെള്ള യം ദേശം 
വി . എസ്. എസ്. കമ്മ്യൂ ണിറ്റി ഹാളും 
ഓഫീസ് കെട്ടിടവും - 5, 00 ,000 


7 ,300 


12, 500 


16th OCT. 2012 ) 


FOREST DEPARTMENT 


282 


പട്ടിക 


ദർ ഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 

400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 800 + വാറ്റ്, ക്രമനമ്പർ 
3 - ന് 1, 400 + വാറ്റ്, കമ ന മ്പർ 4 - ന് 585 + വാറ്റ്, 
ക്രമനമ്പർ 5- ന് 1,000 + വാറ്റ്. 


കമ 


- 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ നിരതദ്രവ്യം 

പേരും അടങ്കൽ തുകയും 


നമ്പർ 


- 05/ 2012 - 13 - അച്ചൻകോവിൽ റെയിഞ്ചിൽ 
സൗത്ത് സെക്ഷനിൽ ജീവനക്കാർ താമസിക്കുന്ന 
എ . എഫ്. ഡി . നമ്പർ 3 ക്വാർട്ടേ ഴ് സിന 
പുതുക്കിപ്പണികളും അറ്റകുറ്റപ്പണികളും 
- 0. 992 ലക്ഷം. 

| 2 , 500 
- 06 /2012-13 - ടി ടി എ .എഫ് . ഡി . നമ്പർ 4 
ക്വാർട്ടേഴ്സിന്റെ ടി ടി - 0.987 ലക്ഷം. 2, 500 
07/ 2012 -13 - ടി ടി എ .എഫ് . ഡി . നമ്പർ 5 
ക്വാർട്ടേഴ്സിന്റെ ടി ടി - 0. 99 ലക്ഷം. 2, 500 
08 / 2012- 13 - ടി ടി എ .എഫ് . ഡി. നമ്പർ 6 
ക്വാർട്ടേഴ്സിന്റെ ടി ടി - 0.993 ലക്ഷം. 2 , 500 


3 


ജോലി ചെയ്ത് തീർക്കേണ്ട കാലാവധി - കരാർ തീയതി 
മുതൽ 6 മാസം. 

ദർഘാസ് പ്രമാണ ങ്ങളും മറ്റ് വി വ ര ങ്ങളും 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും ഓഫീസ് സമ യ ത്തും 
ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെയും ദർഘാസ് 
പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ 
പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണത്തിനു വേണ്ടി അട യ്ക്കു ന്ന തുക 
മടക്കിക്കൊടു ക്കു ന്ന ത ല്ല . മറ്റു വ്യവ സ്ഥ കൾ എല്ലാം 
പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ളതുപോലെ ആയിരിക്കും. 
കൂടാതെ ജി. ഒ. ( പി) നമ്പർ 540 / 08 / fin . തീയതി 1-12- 2008 - ലെ 
വ്യവസ്ഥകളും ഈ പ്രവൃത്തിക്ക് ബാധകമായിരിക്കും. 

- നിരതദ്രവ്യത്തിനു വേണ്ടി ഡാഫ്റ്റുകൾ ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസറുടെ പേരിലുള്ളതും പ്രവൃത്തിയുടെ പേര് 
എഴുതി ആ വ ശ്യ മായ സ്റ്റാമ്പ് പതിച്ച് കവർ സഹിതം 
ഒപ്പിട്ടിട്ടുള്ളതും ആയിരിക്കണം. ദർഘാസിനോടൊപ്പം 100 
വില യുള്ള മുദ്രപത ത്തിൽ പാഥ മിക ഉട മ്പടികൂടി 
സമർപ്പിക്കേ ണ്ട താ ണ് . ദർഘാസ് ദിവസം ഏതെങ്കിലും 
കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയത്തും സ്ഥലത്തും 
വച്ച് ദർഘാസ് സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. മേൽ 
പറഞ്ഞ ദിവസങ്ങളിൽ ദർഘാസ് ലഭിക്കാത്ത ജോലികൾക്ക് 
2012 ഒക്ടോബർ മാസം 31 -ാം തീയതി നിശ്ചിത സമയത്തും 
സ്ഥലത്തും വച്ച് മേൽ പറഞ്ഞ വ്യവ സ്ഥ കൾ പ്രകാരം 
ടെണ്ടർ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 


പുനർ ദർഘാസ് 


9 ,450 


5 01 / 2012 - 13 - അച്ചൻകോവിൽ റെയിഞ്ചിൽ 
സൗത്ത് സെക്ഷനിൽ 2010 മുതലത്തോട് 
തേക്കുതോട്ടത്തിന് ചുറ്റും 3. 5 കി. മീ . നീളത്തിൽ 
6 വരികളായി സൗരോർജ്ജവേലി നിർമ്മിക്കലും 
പരിപാലനവും - 3.778 ലക്ഷം 
6 02 / 2012 - 13 - ടി ടി 2010 പള്ളി വാ സൽ 

തേക്കുതോട്ടത്തിന് ചുറ്റും 3 കി . മീ . നീളത്തിൽ 
6 വരികളായി സൗരോർജ്ജവേലി നിർമ്മിക്കലും 

പരിപാലനവും- 3. 348 ലക്ഷം 
7 03 / 2012 - 13 - അച്ചൻകോവിൽ റെയിഞ്ചിൽ 

നോർത്ത് സെക്ഷനിൽ കുംഭാവുരുട്ടി 2011 
തേക്കുതോട്ടത്തിന് ചുറ്റും 1.9 കി. മീ . നീളത്തിൽ 
6 വരികളായി സൗരോർജ്ജവേലി നിർമ്മിക്കലും 
പരിപാലനവും - 2.015 ലക്ഷം 


8 ,400 


5, 050 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, ( ഒപ്പ്) 
തിരുവനന്തപുരം. - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


ടെണ്ടർ ഫോറത്തിന്റെ വില - കമനമ്പർ 1 മുതൽ 
4 വരെ 400 + വാറ്റ്, കമനമ്പർ 5 - ന് 800 + വാറ്റ്, 
ക്രമനമ്പർ 6 - ന് 700 + വാറ്റ്, ക്രമനമ്പർ 7 - ന് 420 + വാറ്റ്. 

- ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന 
അവസാന തീയതിയും സമയവും - 30 - 10 - 2012 , 1 മണി. 


അച്ചൻകോവിൽ ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 2979 /2011. 

2012 സെപ്റ്റംബർ 27 . - ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 30 -10 -2012 ഉച്ചയ്ക്ക് ശേഷം 3.30 മണി. 
- കേരള ഗവർണ്ണർക്കുവണ്ടി അച്ചൻകോവിൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ അച്ചൻകോവിൽ റെയിഞ്ചിൽ- എ .എഫ്. ഡി . 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 

30 - 10 -2012 , 4 മണി. 
നമ്പർ 3, 4, 5, 6 എന്നീ ക്വാർട്ടേഴ്സുകളുടെ പുതുക്കിപ്പണികളും 
അറ്റകുറ്റപ്പണികളും ചെയ്യുന്നതിനും താഴെപ്പറയുന്ന വിവിധ 

കരാറുകാരുടെ യോഗ്യത " ഡി ക്ലാസ്സും ഉപരിയും. 
തോട്ടങ്ങൾക്കുചുറ്റും സൗരോർജ്ജവൈദ്യുത കമ്പിവേലിക്കുള്ള 

ജോലി പൂർത്തി യാ ക്കേണ്ട കാലാ വധി - കമ നമ്പർ 
സാധനങ്ങൾ സപ്ലെചെയ്ത് കമ്പി വേലി സ്ഥാപിക്കുന്ന 1 മുതൽ 4 വരെ ഒരു മാസം, ക്രമനമ്പർ 5 മുതൽ 7 വരെ 
തിനും വേണ്ടി മത്സരസ്വഭാവമുള്ളതും പ്രത്യേകം പ്രത്യേകം 2 മാസം. 
മുദ്ര വച്ചതു മായ ദർഘാസുകൾ അംഗീകൃ തകരാറുകാർ, 

- ദർഘാസ് ഫോറം ആവശ്യമുള്ള കരാറുകാർ ഏജൻസി 
ഏജൻ സി കൾ, സ്ഥാപ ന ങ്ങ ൾ എന്നി വ രിൽ നിന്നും 

കൾ/ സ്ഥാപനങ്ങൾ അവരുടെ തിരിച്ചറിയൽ രേഖ ഹാജരാക്കി 
2012 ഒക്ടോബർ മാസം 30 -ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 

യെങ്കിൽ മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. 
3 .30 മണിവരെ അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ദർഘാസ് ഫോറത്തിനായി അതിന്റെ വിൽപ്പന നികുതിയടക്കം 
ഓഫീസറുടെ ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ക്ഷണിച്ചു രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. 
കൊള്ളുന്നു . 

ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 


16th OCT. 2012). 


FOREST DEPARTMENT 


283 


6 . 


വ 


തിരികെ നൽകുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
-- 100 - ന്റെ മുദ്രഎത്ര ത്തിൽ (പാഥമിക ഉടമ്പടി അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം അച്ചൻകോവിൽ 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ് ജ് 
ചെയ്തതും പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതു 
മാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്ത കരാറുകാരുടെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം അച്ചൻകോവിൽ 
ഡി വി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ റുടെ പേരിൽ 
പണ യ പ്പെ ടു ത്തിയ സ്ഥിര നി ക്ഷേ പ മാ യോ നാ ഷ ണൽ 
സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് ആയോ ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 30 - 10 - 2012 -ാം തീയതി 
ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ ഏജൻസി 
കളുടെ/ സ്ഥാപനങ്ങളുടെ സാന്നിദ്ധ്യത്തിൽതുറന്ന്പരിശോധിക്കു 
ന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവർത്തിദിവസം നിശ്ചിത 
സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായി 
രിക്കും. വൈദ്യുത കമ്പിവേലികൾ സ്ഥാപിക്കുന്നതുസംബന്ധിച്ച് 
പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ , തിരുവനന്തപുരത്തിന്റെ 
27 - 10 - 2009 - ലെ 4/ 2009 നമ്പർ പ്രകാരമുള്ള സർക്കുലറിലെ 
നിബന്ധനകൾ നിർബന്ധമായും ടെണ്ടറിൽ പങ്കെടുക്കുന്ന 
കരാറുകാർ ഏജൻസികൾ/ സ്ഥാപനങ്ങൾ പാലിക്കേണ്ടതാകുന്നു . 
19 - 8 - 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ . ( പി ) 
84 / 97 / പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതു മരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാവ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


5. വൈദ്യുത കമ്പി വേലിക്ക് ആവശ്യമുള്ളത്ര വലിവ് 

എപ്പോഴും നിലനിർത്തേണ്ടതും എന്നാൽ അമിത വലിവ് 
ഉണ്ടാകാത്ത വിധത്തിലുമാണ് വേലി സ്ഥാപിക്കേണ്ടത്. 
എ . സി . മെയിൻ വൈദ്യുത കമ്പി വേ ലി യു മായോ 
- എനർജൈസറുമായോ ഒരു കാരണവശാലും തൊടരുത്. 
| 7. മെയിന്റനൻസ്/ എ . എം . സി. കാലാവധിക്കുള്ളിൽ ബാറ്ററി 

എനർജെസർ/ സോളാർ പാനൽ ക്യാബിൻ സൈറ്റ് 
എന്നിവയ്ക്കുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കുന്ന 
തിനായി ആ വ ശ്യ മായ സാങ്കേതിക സേവ ന ങ്ങ ൾ 
കരാറുകാരൻ/ ഏജൻസി/ സ്ഥാപനം ചെയ്തുകൊടുക്കേണ്ട 

താണ്. 
- 8. വലിയകാറ്റോ ഇടിമിന്നലോ ഉണ്ടാകുമ്പോൾ വൈദ്യുത 

ബന്ധം താൽക്കാലികമായി വിടുവാനുള്ള ലൈറ്റനിംഗ് 

അറസ്റ്റർ ഘടിപ്പിച്ചിരിക്കേണ്ടതാണ്. 
9 . ചാർജ്ജറിൽ നിന്നോ സോളാർ പാനലിൽ നിന്നോ 
എനർജൈസറിലേയ്ക്ക് നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടു 

കൊണ്ട് വേലി സ്ഥാപിക്കരുത്. 
10. ദർഘാസിനൊപ്പം 100- ന്റെ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട ഒരു 

പ്രാഥമിക എഗ്രിമെന്റ് സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ 
സ്ഥാപിക്കാനുദ്ദേശിക്കുന്ന വൈദ്യുത കമ്പി വേലിയുടെ 
വാറന്റി കാലാവധിയ്ക്ക് ശേഷം 3 (മൂന്ന്) വർഷത്തെ 
മെയിന്റനൻസ് പ്രവർത്തിയും ചെയ്ത് കൊടുക്കുന്നതാ 
ണെന്നും കൂടി ഉൾപ്പെടുത്തിഎഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കേ 
ണ്ടതും യഥാ വിധി മെയിന്റ് നൻ സ് ചെയ്യു ന്ന തിന് 
കരാറുകാരൻ ഏജൻസി/ സ്ഥാപനം ബാധ്യസ്ഥരായിരിക്കും. 
ടി മൂന്ന് വർഷകാലാവധിയ്ക്ക് ശേഷം മാത്രമേ ടി പണി 
പൂർത്തിയായതായി കണക്കാക്കുകയുള്ളു. 

ഈ വിജ്ഞാ പനം വനം വകു പ്പിന്റെഔദ്യോഗിക 
വെബ്സൈറ്റായ www.forest. kerala .gov. in - ൽ ലഭ്യമാണ്. 


നിബന്ധനകൾ 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, 
അച്ചൻകോവിൽ. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


1. വൈദ്യുത കമ്പിവേലികൾ സ്ഥാപിക്കുന്ന ജോലി ഈ 

രംഗത്ത് പരിചയംഉള്ള കരാറുകാർ / ഏജൻസി/ സ്ഥാപനം 
മുഖേന ചെയ്യേണ്ടതിനാൽ തൃപ്തികരമായ രീതിയിൽ 
ജോലിചെയ്തുകൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതിന് 
ജോലി ചെയ്തുകൊടുത്ത സ്ഥാപനത്തിന്റെ/ സ്ഥാപനങ്ങ 
ളുടെ ജില്ലാ മേലധികാരി/ മേലധികാരികളിൽ നിന്നും 
ലഭിച്ച പരിചയ സർട്ടിഫിക്കറ്റുകളും/ സർട്ടിഫിക്കറ്റുകളുടെ 
സാക്ഷ്യപ്പെടു ത്തിയ പകർപ്പുകൾ ടെണ്ട റി നൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 
കമ്പിവേലി സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റ പണികൾ 
ചെയ്യുന്നതിനും ഏറ്റവും ഗുണനിലവാരമുള്ള ഉപകരണ 
ങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഉപകരണങ്ങൾ 
ബാംഗ്ലൂർ ആസ്ഥാനമായ പവർറിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 
യോ , ഡി. ജി .എസ്. ആന്റ് ഡി . -യുടെയോ ഗുണമേന്മാ 
സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. 
- ടെണ്ടറിനോടൊപ്പം സ്റ്റെയിൻ ഇൻസുലേറ്റർ, പോളി 
കാർബൺ, റീൽ ഇൻസുലേറ്റർ, പോളി പാപ്പലൈൻ, 
വയർടെറ്റ്നർ, ജോയിന്റ് ക്ലാമ്പ്, ലീഡ്ഔട്ട് കേബിൾ, 
12 എസ് ജി . ഡ ബ്ല . ഹൈ ടെൻ സിൽ വയർ, 
14 എസ്ജി. ഡബ്ല . വൈൻഡിംഗ് വയർ എന്നിവയുടെ 
സാമ്പിളുകൾ മുദ്രവച്ചതും കരാറുകാരന്റെ പേരുവിവരം 
രേഖപ്പെടുത്തിയതുമായ കവറിൽ സമർപ്പിക്കേണ്ടതാണ്. 
എനർജൈസറിൽ പതിപ്പിച്ചിട്ടുള്ള വാറണ്ടി/ ഗ്യാരണ്ടി 
സീൽ നശിപ്പിക്കുകയോ ഇളക്കിമാറ്റുകയോ കേടുവരുത്തു 
കയോ ചെയ്യ രു ത്. വാറണ്ടി/ ഗ്യാരണ്ടി കാല യ ള വ് 
രേഖാമൂലം ടെണ്ടർ സമ യത്ത് സമർപ്പി ക്കു കയും 
ചെയ്യേണ്ടതാണ്. 


3 . 


നമ്പർ എസ് . ഡി .4 - 2015 / 2012. 

2012 ഒക്ടോബർ 1. 
- ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ താഴെ പറയുന്ന 
പ്രവൃത്തിക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവൃത്തി 
യുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സരസ്വഭാവ 
മുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാസ് 

ഫോറ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും താഴെ ഒപ്പു വെച്ച് 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 30 - 10 - 2012 ഉച്ചയ്ക്ക് 
1 മണിവരെ എല്ലാ പ്രവർത്തിദിവസങ്ങളിലും ലഭിക്കുന്നതായിരി 
ക്കും . ദർഘാസുകൾ 30 - 10 - 2012 - ന് 3 മണിവരെ സ്വീകരിക്കു 
ന്നതും അന്നേ ദിവസം വൈകിട്ട് 3. 30 മണിയ്ക്ക് താഴെ 
ഒപ്പുവെച്ച്ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ വെച്ച് ഹാജരുള്ള 
ദർഘാ സു കാ രുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാസ് തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം എന്തെങ്കിലും 
കാരണ വശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 6 - 11 - 2012 - നോ 
9 - 11 - 2012 - നോ നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും 
ടെണ്ടർ നടത്തുന്നതായിരിക്കും. 


16th OCT . 2012 ] 


FOREST DEPARTMENT 


284 


ജോലിയുടെ പേരും അടങ്കൽ തുക യും - ഒറ്റ ക്കൽ 
ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന്റെ നവീകരണം - 6,70,000. 

നിരതദ്രവ്യം- 16,800 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 1,400 + വാറ്റ്. 


കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം 
അനുസരിച്ച് പ്രവൃത്തി ലഭിക്കുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ 
മൊത്തം ചിലവിന്റെ 1 % ക്ഷേമനിധിയും നിലവിലുള്ള നിയമ 
മനുസരിച്ചുള്ള മറ്റ് നികുതികളും അടയ്ക്കുവാൻ ബാദ്ധ്യസ്ഥ 
നാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം പൊതു 
അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവർത്തിദിവസം നിശ്ചിത 
സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 


ജോലി തീർക്കേണ്ട പരമാവധി സമയം രണ്ട്മാസം. 


- 19 - 8 - 1997 - ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ 
ജി. ഒ. ( പി ) 84/97/ പി & റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാവ്യവസ്ഥകളും 
വന നിയമം സംബന്ധിച്ച വ്യവസ്ഥകളും ഈ ദർഘാസിനും 


ദർഘാസ് ഫോറത്തിന്റെ വില വിൽപ്പന നികുതി അടക്കം 
രൊക്കംപണമായി അടച്ച് രേഖാമൂലം അപേക്ഷിക്കേണ്ടതാണ്. 
ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരികെ 
നൽകുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് പ്രമാണത്തോടൊപ്പം 100 - ന്റെ 
കേരള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും തിരിച്ചറിയൽ 
രേഖയുടെ പകർപ്പും അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത 
നിരതദ്രവ്യം ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
പ്ലഡ്ജ് ചെയ്തതും പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരി 
ക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും 
നേരിട്ട് സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തല്ല. നിരതദ്രവ്യം ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിലെ 
ഡി . ഡി . യായി സ്വീക രി ക്കു ന്ന താണ്. നിര ത ദ വ്യം 
പണമായോ ചെക്കായോ ഇന്ദി രാ വികാസ് പ്രതിമാ യോ 
സ്വീകരിക്കുന്നതല്ല. 


വൈൽഡ് ലൈഫ് 
വാർഡന്റെ കാര്യാലയം, 
തെന്മല, ഡാം പി. ഒ., 
ശെന്തുരുണി. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION CUM TENDER NOTICE 


No. TS2 -1061 /11/ Nov. 


26th September 2012. 


The undermentioned quantity of timber kept in each timber depots under Timber Sales Division , Kottayam will be 
sold in public Auction - cum - Tender on the dates noted against each Depot. The sale will be subject to the conditions 
notified in the Kerala Gazette No . 50 dated 20 -12 -2011 by the Chief Conservator of Forests vide Letter No. Pro -5 - 4668 /11 
dated 7 -12 -2011. Further details can be had from Timber Sales Division Kottayam and corresponding depots during the 
working hours . 


Class /Approximate Quantity 


Depot 


Date 


Rose 
Wood 


Teak 
( 3 ) 


Teak 
Poles 
(Nos. ) 


Approximate 

Value 


Other 
species 
( Including 

hard wood 
and Soft wood ) 

( M3 ) 


Parampuzha 


60, 00 ,000 


6- 11 - 2012 
(Rose Wood ) 


Parampuzha 


29 -11- 2012 


Kothamangalam 


16- 11- 2012 
9-11 -2012 


20,00,000 
20,00,000 
20,00,000 


Thalakkode 


- 


III class - 300 


- 50 


IV class-30 

V class- 9 


Vettikkad 


21 - 11- 2012 


50 


. 


50 


20 ,00, 000 


16th OCT . 2012 ] 


FOREST DEPARTMENT 


285 


EMD — Teak & Rose wood — 


20,000 . 


Other Species - 


10,000. 


Value of tender form - 


200 + VAT. 


Value and quantity of timber is approximate . It may be varied . For details contact to 0481 - 231-2008 . 


Depot Officer, Kothamangalam -9496279527, 9539879561 


Depot Officer, Vettikkadu-9446204808, 9446013055 


Depot Officer, Parampuzha - 8547601571 , 9947953449 


Depot Officer, Thalakkodu-9447310172, 9637468965. 


കോട്ടയം ഗവൺമെന്റ് തടി വിൽപന വിഭാഗത്തിന്റെ കീഴിലുള്ള ഡിപ്പോകളിലെ തടിയിനങ്ങൾ താഴെ പറയുന്ന തീയതി 
ക ളിൽ 20 - 12 - 2011 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സം രക്ഷ ണം ) 7 - 12 - 2011 -ാം 
തീയതിയിലെ പാ . 5-4668/ 11 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ ലേല വ്യവസ്ഥ പ്രകാരം 
വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( 0481- 2312008 ), ഡിപ്പോ ഓഫീസുകളിലോ ( ഡിപ്പോ ഓഫീസർ, 
കോത മം ഗലം, 9496279527 / 9539879561, ഡിപ്പോ ഓഫീസർ, വെട്ടിക്കാട് : 94462048 08 / 9446013055 , ഡിപ്പോ ഓഫീസർ, 
പാറമ്പുഴ: 8547601571/ 9947953449 , ഡിപ്പോ ഓഫീസർ, തലക്കോട്: 9447310172 / 9637468965 ) ബന്ധപ്പെടേണ്ടതാണ്. 


ഇനം/ഉദ്ദേശ അളവ് 


ഡിപ്പോ 


തീയതി 


ഈട്ടി 
(ക്യുബിക് 
മീറ്റർ) 


ഉദ്ദേശ വില 


തേക്ക് 
( ക്യു . മീ.) 


തേക്ക് 
കഴകൾ 
(എണ്ണം) 


മറ്റിനം 
( ക . മീ .) 
( ഘനമരങ്ങളും 
വെള്ളമരങ്ങളും 
ഉൾപ്പെടെ) 


6 - 11 - 2012 


60,00, 000 


പാറമ്പുഴ 
(ഈട്ടി) 


പാറമ്പുഴ 


29 - 11 - 2012 


20, 00 ,000 


കോതമംഗലം 


16 - 11 - 2012 


20 ,00,000 


തലക്കോട് 


9 - 11 - 2012 


20, 00,000 


III class - 300 
IV class -30 
V class-9 


വെട്ടിക്കാട് 


21 - 11 - 2012 


20, 00,000 


ഇ . എം . ഡി . - തേക്ക്ഈട്ടി - 20,000. 


- മറ്റിനം - 


10, 000 . 


ദർഘാസ് ഫോറത്തിന്റെ വില 200 + വിൽപന നികുതി. 

( തടിയുടെ അളവിലും വിലയിലും വ്യത്യാസം വരാവുന്നതാണ്.) 


Timber Sales Division , 
Kottayam . 


( Sd.) 
Divisional Forest Officer. 


16th OCT . 2012 ] 


FOREST DEPARTMENT 


286 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ റ്റി. എസ്. 2- 1061/ ആർ/2011. 


2012 സെപ്റ്റംബർ 29. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം ടിമ്പർ സെയിൽസ് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ താഴെ പറയുന്ന പ്രവർത്തി 
കൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറിൽ താഴെപ്പറയുന്ന തീയതിയും സമയത്തിനും കിട്ടത്ത 
ക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


ക്രമ 


നിരതദ്രവ്യം 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


നമ്പർ 


പാറമ്പുഴ ആരണ്യഭവൻ ഫോറസ്റ്റ് 
കോപ്ലക്സിലെ G1 ക്വാർട്ടേഴ്സിന്റെ 
നവീകരണവും പെയിന്റ് ചെയ്ത 
GI സ്റ്റീൽ ഷീറ്റും കമ്പികളും 
ഉപയോഗിച്ചുള്ള ട്രസ് വർക്കും - 
1,13, 000 


2 ,825 


ദർഘാസ് പ്രമാണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, ടിമ്പർ സെയിൽസ് ഡിവിഷൻ, 
കോട്ടയം ഓഫീസിൽനിന്നും ദർഘാസ് സമർപ്പിക്കേണ്ട 
അവസാന തീയതിക്ക് രണ്ട് ദിവസം മുമ്പ്മുതൽ ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന ദിവസം വരെയുള്ള പ്രവൃത്തി 
ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് ഫോറത്തിന്റെ 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. 
- ദ ർ ഘാസുകൾ 2012 ഒക് ടോ ബർ മാസം 29 - ന് 
വൈകുന്നേരം 3 മണി വരെ സ്വീക രി ക്കു ന്നതും അന്നേ 
ദിവസം 4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസിൽ വച്ച് കോട്ടയം 
ടിമ്പർ സെയിൽസ് ഡിവിഷൻ, ഡിവിഷണൽ ഫോറസ്റ്റാഫീ 
സറോ അദ്ദേഹം അധികാരപ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസ് ദിവസം ഏതെങ്കിലും 
കാരണത്താൽ അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. 
- ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും 
ദേശസാൽകൃത ബാങ്കിൽ അടച്ച് കോട്ടയം ടിമ്പർ സെയിൽസ് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 
ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റും 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ 
കരാറുകാരൻ ഒപ്പിട്ട പ്രാഥമിക എഗ്രിമെന്റ് കൂടി സമർപ്പി 
ക്കേണ്ടതാണ്. ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം 
ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. 

-- ഒരിക്കൽ വാങ്ങുന്ന ദർഘാസുകൾ പിന്നീടുള്ള ദർഘാസ് 
തീയതികളിലേക്ക് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഓരോ 
തീയതിയിലും സമർപ്പിക്കേണ്ട ദർഘാസുകൾ പ്രത്യേകം 
വാങ്ങി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി 
അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും തിരികെ കൊടു 
ക്കുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതു 
മാകു ന്നു . ആദായ നികുതി കുടിശ്ശിക വരുത്തിയവരുടെ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ഏതെങ്കിലും കാരണവശാൽ 29 - 10 - 2012 -ാം തീയതി ദർഘാസ് 
നടക്കാതെ വന്നാൽ ആയത് 2 - 11 - 2012 -ാം തീയതി ടി 
സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ 2 -11 - 2012 -ാം തീയതി ദർഘാസ് നടക്കാതെ 
വന്നാൽ ആയത് 8 - 11 - 2012 -ാം തീയതി ടി സ്ഥലത്തും 
സമയത്തും നടത്തുന്നതായിരിക്കും. 


2 ടി WL2 ക്വാർട്ടേഴ്സിന്റെ ടി ടി 

1, 47 ,000 


3 , 675 


3 ടി E1 ക്വാർട്ടേഴിസിന്റെ ടി ടി 

1,85,000 


4, 625 


- വെട്ടിക്കാട് ഡിപ്പോ ഓഫീസിന്റെ 
നവീകരണം - 91,000 


2 ,275 


-- പാറമ്പുഴ ആരണ്യഭവൻ ഫോറസ്റ്റ് 

കോപ്ലക്സിലെ E1 ക്വാർട്ടേഴ്സിന്റെ 
തകർന്ന കോമ്പൗണ്ട് വാളിന്റെ 
പുനർ നിർമ്മാണം - 2,50 ,000 


6,250 


4 ,950 


- തലക്കോട് ടിമ്പർ ഡിപ്പോ കോമ്പൗണ്ടിലെ 

റോഡിന്റെ റീ - ടാറിംഗ് - 1,98,000 
തലക്കോട് ടിമ്പർ ഡിപ്പോയിലെ 
പിക്കറ്റിംഗ് സ്റ്റേഷൻ നിർമ്മാണം 

1,94,000 
തലക്കോട് ടിമ്പർ ഡിപ്പോയിലെ 
അപ്രോച്ച് റോഡിന്റേയും റീട്ടെയിനിംഗ് 
വാളിന്റെയും നിർമ്മാണം- 1,58,500 


4 ,850 


| 8 


3, 970 


ദർഘാസ് ഫോറത്തിന്റെ വില - കമന മ്പർ 5- ന് 
500 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 400 + വാറ്റ്. 


-- കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള വനം വകുപ്പിലും 
അപ്പപ്പോഴുള്ള അംഗീകൃത നിബന്ധനകൾ എല്ലാംതന്നെ ഈ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1, 2,3,6 
ഇവയ്ക്ക് ഒരു മാസം, കമന മ്പർ 4 , 5 , 7 , 8 ഇവയ് ക്ക് 
രണ്ട്മാസം. 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, 

( ഒപ്പ്) 
കോട്ടയം. 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


കരാറുകാരന്റെ ക്ലാസ്- എ , ബി, സി . 


16th OCT . 2012 ] 


FOREST DEPARTMENT 


287 


ദർഘാസ് പരസ്യം 


നമ്പർ റ്റി . എസ്. 2 - 1061/ ഡിസ്/ 2011. 


2012 സെപ്റ്റംബർ 27 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം ടിംബർ സെയിൽസ് 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ താഴെ പറയുന്ന പ്രവർത്തിക്ക് 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറിൽ താഴെപ്പറയുന്ന 
തീയതിക്കും സമയത്തിനും കിട്ടത്തക്കവിധം ക്ഷണിച്ചുകൊള്ളുന്നു . 


അടയ്ക്കുന്നതുക യാതൊരു കാരണവശാലും തിരികെ കൊടുക്കു 
ന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും 
ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതു 
മാകുന്നു . ആദായ നികുതി കുടിശ്ശിക വരുത്തിയവരുടെ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ഏതെങ്കിലും കാരണവശാൽ 29- 10- 2012 -ാം തീയതി ദർഘാസ് 
നട ക്കാതെ വന്നാൽ ആ യത് 2 - 11 - 2012 -ാം തീയതി ടി 
സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 2 - 11- 2012 -ാം 
തീയതി ദർഘാസ് നടക്കാതെ വന്നാൽ ആയത് 8- 11 -2012 -ാം 
തീയതി ടി സ്ഥലത്തും സമയത്തും നടത്തുന്നതായിരിക്കും. 

കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള വനം വകുപ്പിലും 
അപ്പപ്പോഴുള്ള അംഗീകൃത നിബന്ധനകൾ എല്ലാംതന്നെ ഈ 
ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
ഓഫീസ് സമയത്ത് ഈ ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 


നിരതദ്രവ്യം 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


കോട്ടയം മുനിസിപ്പാലിറ്റി ഏരിയയിൽ 
കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള 
പാറമ്പുഴ ആരണ്യഭവൻ ഫോറസ്റ്റ് 
കോംപ്ലക്സിൽ സ്ഥിതിചെയ്യുന്ന 
491/ VII, 492/ VIII നമ്പർ ഡ്യൂപ്ലക്സ് 

കെട്ടിടം ഇപ്പോഴത്തെ അവസ്ഥയിൽ 
PWD എഞ്ചിനീയർ നിശ്ചയിച്ച പ്രകാരം 
( തറ വില 14,346 ) പൊളിച്ച് 
നീക്കം ചെയ്യുന്നതിന് – 14,346 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
ടിമ്പർ സെയിൽസ് 

( ഒപ്പ്) 
ഡിവിഷൻ, കോട്ടയം. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


- 


400 


400 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ചാലക്കുടി ഡിവിഷൻ 


ദർഘാസ് ( പമാണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 

ദർഘാസ് പരസ്യം 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, ടിമ്പർ സെയിൽസ് ഡിവിഷൻ, 

നമ്പർ സി . ഡി.- 5689/ 2007. 
കോട്ടയം ഓഫീസിൽ നിന്നും ദർഘാസ് സമർപ്പിക്കേണ്ട 

2012 സെപ്റ്റംബർ 26. 
അവസാന തീയതിക്ക് രണ്ട് ദിവസം മുമ്പ്മുതൽ ദർഘാസ് - ചാലക്കുടി ഡിവിഷനിലെ താഴെ പറയുന്ന പ്രവർത്തികൾ 
സമർപ്പിക്കേണ്ട അവസാന ദിവസം വരെയുള്ള പ്രവൃത്തി നിർവ്വഹിക്കുന്നതിന് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ ദർഘാസ് ഫോറത്തിന്റെ ചെയ്തിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറു 
വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ കാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 
ലഭിക്കുന്നതാണ്. 

കൊള്ളുന്നു . ദർഘാസുകൾ അതത് പ്രവർത്തികളുടെ പേര് 
ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 29- ന് വൈകുന്നേരം 

രേഖപ്പെടുത്തിമുദ്രവെച്ച കവറുകളിൽ താഴെ ഒപ്പിട്ടിട്ടുള്ള 
3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 മണിക്ക് 

ഉദ്യോഗസ്ഥൻമുമ്പാകെ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 

2-11- 2012 വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ഫോറസ്റ്റാഫീസിൽ വച്ച് കോട്ടയം ടിമ്പർ സെയിൽസ് ഡിവിഷൻ, 

ദിവസം 3.30- ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
ഡിവി ഷ ണൽ ഫോറസ്റ്റാ ഫീസറോ അ ദ്ദേ ഹം അധികാര 

അധികാരപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമായിരിക്കും. 

കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. എന്തെങ്കിലും 

കാരണത്താൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ജോലി 
- ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെങ്കിലും 

കൾക്കോ മുഴുവൻ ജോലികൾക്കോ ദർഘാസുകൾ സമർപ്പിക്ക 
ദേശസാൽകൃത ബാങ്കിൽ അടച്ച് കോട്ടയം ടിമ്പർ സെയിൽസ് 

പ്പെട്ടില്ലാ യെ ങ്കിൽ അവശേഷിക്കുന്ന ജോലികൾക്കുള്ള 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് 

ദർഘാസുകൾ 9 - 11 - 2012 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെയും 
ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റും 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ 

തുടർന്നും അ വ ശ ഷി ക്കുന്ന പ്രവർത്തികൾക്കുള്ള 
കരാറുകാരൻ ഒപ്പിട്ട പ്രാഥമിക എഗ്രിമെന്റ് കൂടി സമർപ്പി 

ദർഘാസുകൾ 16 - 11- 2012 - ന് ഉച്ചകഴിഞ്ഞ് 3 മണി വരെയും 
ക്കേണ്ടതാണ്. ഓരോ പ്രവൃത്തിക്കും പ്രത്യേകം പ്രത്യേകം 

സ്വീകരിക്കുന്നതും അതത് ദിവസം 3.30 മണിക്ക് ഡിവിഷണൽ 
ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. 

ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
- ഒരിക്കൽ വാങ്ങുന്ന ദർഘാസുകൾ പിന്നീടുള്ള ദർഘാസ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തീയതികളിലേക്ക് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഓരോ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
തീയതിയിലും സമർപ്പിക്കേണ്ട ദർഘാസുകൾ പ്രത്യേകം വാങ്ങി ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തിദിവസം ദർഘാസ് 
സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാസ് പമാ ണ ത്തി നു വേണ്ടി നടത്തുന്നതുമായിരിക്കും. 


16th OCT. 2012) 


FOREST DEPARTMENT 


288 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


വെള്ളിക്കുളങ്ങര റെയിഞ്ചിലെ ചുങ്കാലിൽ 
ബാച്ചിലർഅക്കോമഡേഷൻ നിർമ്മാണം - 
7 ലക്ഷം 


17 ,500 


11 , 700 


10 , 000 


ചാലക്കുടി കൂടപ്പുഴയിലെ ഫോറസ്റ്റ് 
ക്വാർട്ടേഴ്സുകളുടെ അടിയന്തര അറ്റകുറ്റ 
പ്പണികളും കൂടിവെള്ള സൗകര്യം 
ഏർപ്പെടുത്തലും- 6 ലക്ഷം 

15, 000 
ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ 
പാലപ്പിള്ളി റെയിഞ്ചിൽപ്പെട്ട കരയക്കുഴി 
യിൽ ( വനത്തിനുള്ളിൽ) കോൺക്രീറ്റ് 
ചെക്ക് ഡാം നിർമ്മാണം- 4.65 ലക്ഷം 
ചെട്ടിക്കുളം സെൻട്രൽ നഴ്സറിയിൽ 
ഇറിഗേഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തൽ- 
- 4 ലക്ഷം 
പരിയാരം റെയിഞ്ചിൽ ശാസ്താംപൂവും 

ട്രൈബൽ കോളനിയോട് ചേർന്ന് 
കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം 
2 .85 ലക്ഷം 
പാലപ്പിള്ളി റെയിഞ്ചിൽ വേലൂപ്പാടം 
പാത്തിക്കരച്ചിറ റോഡ് ( 350 മീറ്റർ ) 
നിർമ്മാണം- 2.50 ലക്ഷം 

6 , 300 
പാലപ്പിള്ളി റെയിഞ്ചിൽ ചക്കിപ്പറമ്പ് 

ട്രൈബൽ കോളനിയ്ക്ക് ചുറ്റും കമ്പി 
വേലി നിർമ്മാണം- 2.35 ലക്ഷം 

5 ,900 
വെള്ളിക്കുളങ്ങര റെയിഞ്ചാഫീസ് 
ബിൽഡിംഗ് റിനോവേഷൻ പണികൾ 
| 2 ലക്ഷം 

5 ,000 
ചെട്ടിക്കുളം ചന്ദന പ്ലാന്റേഷന്റെ ചുറ്റും 
ബാർബ്ഡ് വയർ ഫെൻസിങ്ങ് നിർമ്മാണം - 
1. 50 ലക്ഷം 

3 ,800 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് 1,400 + 
വാറ്റ്, കമ നമ്പർ 2 - ന് 1,200 + വാറ്റ്, ക്രമ നമ്പർ 3 - ന് 

930 + വാറ്റ്, ക്രമനമ്പർ 4 - ന് 800 + വാറ്റ്, ക്രമനമ്പർ 
5 - ന് 570 + വാറ്റ്, കമ ന മ്പർ 6 - ന് 500 + വാറ്റ്, 
ക്രമനമ്പർ 7 - ന് 470 + വാറ്റ്, ക്രമനമ്പർ 8, 9, 10 ഇവയ്ക്ക് 
400 + വാറ്റ്. 

കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 1- ന് " സി യും അതിനു 
മുകളിലും, മറ്റുള്ളവയ്ക്ക് " ഡി യും അതിനു മുകളിലും 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമ നമ്പർ 1- ന് 
6 മാസം. മറ്റുള്ളവയ്ക്ക് 3 മാസം. 
-- ദർഘാസ് പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ ഒരു മണി വരെ 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി ലഭിക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . നിരതദ്രവ്യം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ പ്ലഡ്ജ് ചെയ്ത് 
ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് പ്രവർത്തിയുടെ പേര് 
എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 
ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിര 
സിക്കപ്പെടുന്നതാണ്. 

ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവർത്തി ലഭിച്ച കരാറു 
കാ രൻ എഗ്രിമെന്റ് വച്ച് ജോലി ഏറ്റെടുക്കാതെ വീഴ്ച്ച 
വരുത്തുന്നപക്ഷം പ്രസ്തുത പ്രവർത്തി വീഴ്ച വരുത്തിയ 
കരാറുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർദർഘാസ് 
ചെയ്യുന്നതും ഇപ്രകാരം പുനർദർഘാസ് മൂലം സർക്കാരിന് 
വരുന്ന നഷ്ടങ്ങൾക്ക് ഒറിജിനൽ കരാറുകാരൻ ഉത്തരവാദിയായി 
രിക്കുന്നതും അപ്രകാരം ഉണ്ടാകുന്ന നഷ്ട ങ്ങൾ വീഴ്ച 
വരുത്തിയ കരാറുകാരന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ 
നിന്ന് റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് 
100 മുദ്രപ്പത്രത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ദർഘാ 
സിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. കേരള പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച നിലവിലുള്ള എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


7 , 200 


10 


പരിയാരം റെയിഞ്ചിലെ അരൂർമുഴി 
വരടക്കയം റോഡിൽ ചപ്പാത്ത് നിർമ്മാണം 
1.30 ലക്ഷം 


ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസ്, 
ചാലക്കുടി. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


3 ,300 


